Government of Kerala 
കേരള സർക്കാർ 

2010 


| Reg . No . രജി. നമ്പർ 
KL / TV ( N )/ 12 / 2009 - 2011 


. കാ 


V 
GOVERY 


MENT OF 


OF KER 


ma A 


व जपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


6th April 2010 
2010 ഏപ്രിൽ 6 
16th Chaithra 1932 
1932 ചൈതം 16 


14 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ലേലം/ ക്വട്ടേഷൻ പരസ്യം 


ക്വട്ടേഷൻ തുറക്കുന്നതുമായിരിക്കും. ഏതെങ്കിലും 
കാരണവശാൽ ടി ദിവസം അവധിയായാൽ തൊട്ടടുത്ത 
പ്രവർത്തിദിവസം പ്രസ്തുത സമയംതന്നെ ലേല നടപടികൾ 
നടത്തുന്നതുമായിരിക്കും. 


- മതിപ്പുവില - രൂപ 10 ,000. 


നിബന്ധനകൾ 


നമ്പർ എസ്. എഫ്. എ . 10 / 2010 - 11. 

2010 മാർച്ച് 17. 
ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ 
(പവർ ത്തിക്കുന്ന സംസ്ഥാന വിത്തുല്പാദ ന കേന്ദ്രം 
അറനൂറ്റിമംഗലം കൃഷി ഫാമിൽ സംരക്ഷിച്ചുവരുന്ന 128 -ഓളം 
തെങ്ങുകളിൽ നിന്നും 2010 ഏപ്രിൽ 1 മുതൽ 2011 
മാർച്ച് 31 -ാം തീയതിവരെയുള്ള കാലയളവിൽ മൂപ്പെത്തിയ 
വിളഞ്ഞ തേങ്ങ ശേഖരിക്കുന്നതിനുള്ള അവകാശം ലേലം/ 
ക്വട്ടേഷൻ വ്യവസ്ഥപകാരം വിൽപ്പന ഉറപ്പിക്കുന്നതാണ്. 
താൽപ്പര്യമുള്ളവർ 2010 ഏപ്രിൽ മാസം 30 -ാം തീയതി 
രാവിലെ 11.30 മണിക്ക് ടി ആഫീസിൽ വച്ച് നടത്തുന്ന ലേലം/ 
ക്വട്ടേഷനിൽ പങ്കെടുക്കേണ്ടതാണ്. അന്നേദിവസം ഏതെങ്കിലും 
കാരണവശാൽ നടക്കാതെ വന്നാൽ അടുത്ത പ്രവർത്തി 
ദിവസം നടത്തുന്നതാണ്. 


1. ക്വട്ടേഷനിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
500 രൂപ നിരതദ്രവ്യം സഹിതം “മൂപ്പെത്തിയ വിളഞ്ഞ 
തേങ്ങ ശേഖരിക്കുന്നതിനുള്ള ക്വട്ടേഷൻ എന്ന് 
കവറിന് പുറത്ത് എഴുതി കൃഷി ആഫീസർ, സംസ്ഥാന 
വിത്തുൽപ്പാദന കേന്ദ്രം, അറനൂറ്റിമംഗലം എന്ന പേരിൽ 
സമർപ്പിക്കേണ്ടതാണ്. 


-- ലേലം/ ക്വട്ടേഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യം, ക്വട്ടേഷൻ എന്നിവ 2010 ഏപ്രിൽ മാസം 30 -ാം 
തീയതി 11 മണിക്ക് മുമ്പായി സംസ്ഥാന വിത്തുല്പാദന 
കേന്ദ്രം, അറനൂറ്റിമംഗലം ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 
അന്നേദിവസം രാവിലെ 11.30 മണിക്ക് ലേലം നടത്തുന്നതും 
ലേലത്തിനുശേഷം സന്നിഹിതരായവരുടെ സാന്നിധ്യത്തിൽ 


2. ക്വട്ടേഷനിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനുപുറമേ 
മൊത്തം ലേലത്തുകയുടെ മൂന്നിൽ ഒരു ഭാഗം 
അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം 
പ്രസ്തുത വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതുമായിരിക്കും. ടിയാളുടെ 
നഷ്ടോത്തരവാദത്തിൽ പുനർലേലം നടത്തുന്നതു 
മായിരിക്കും. 


6th APRIL 2010] 


AGRICULTURE DEPARTMENT 


3. ലേലം അംഗീകരിച്ച് ആഫീസിൽനിന്നും അറിയിപ്പ് കിട്ടി 

ടെണ്ടർ/ ലേല പരസ്യം 
7 ദിവസത്തിനകം 50 രൂപ മുദ്രപ്പത്രത്തിൽ ഒരു കരാർ 
എഴുതി നൽകേണ്ടതും ലേലത്തുകയുടെ 5 % തുക - നമ്പർ ഡി. എ .എഫ് . ( ബി) / 135 / 2010 

2010 മാർച്ച് 15. 
സെക്യൂരിറ്റിയും ലേലത്തുകയുടെമൂന്നിലൊരു ഭാഗം 

മാവേലിക്കര ജില്ലാ കൃഷിത്തോട്ടത്തിൽ ശാസ്ത്രീയമായി 
കഴിച്ച്, ബാക്കിയുള്ള മുഴുവൻ സംഖ്യയും അടച്ച് ലേല 
ക്കാരന് സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും വിള 

സംരക്ഷിച്ചുവരുന്ന രണ്ടായിരത്തോളം തെങ്ങുകളിൽനിന്നും 
വെടുപ്പ് നടത്തേണ്ടതും വിളവെടുത്ത തേങ്ങ യുടെ 

2010 ഏപ്രിൽ 1 മുതൽ 2011 മാർച്ച് 31 -ാം തീയതിവരെയുള്ള 
എണ്ണം ഓഫീസിൽ അറിയിക്കേണ്ടതും അതിനുശേഷം കാലയളവിൽ മൂപ്പെത്തിയ വിളഞ്ഞ തേങ്ങ ശേഖരിക്കുന്ന 
ഫാമിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുമാണ്. 

തിനുള്ള അവകാശം 2010 ഏപ്രിൽ 19 -ാം തീയതി തിങ്കളാഴ്ച 

രാവിലെ 11.30 മണിക്ക് ലേലം/ ടെണ്ടർ മുഖേന താഴെപ്പറയുന്ന 
4. തേങ്ങ വിളവെടുപ്പ് നിലവിലുള്ള തെങ്ങ് കയറ്റ 

വ്യവസ്ഥകൾപ്രകാരം വിൽപ്പന നടത്തുന്നതാണ്. 
തൊഴിലാളിയെക്കൊണ്ട് ചെയ്യിക്കണം. വിളവെടുക്കുന്ന 
തെങ്ങാന്നിന് പത്തു രൂപ പ്രകാരം വേതനം 
നൽകേണ്ടതാണ്. മറ്റാനുകൂല്യങ്ങൾ നൽകേണ്ടതില്ല . 

നിബന്ധനകൾ 
ടി വ്യവസ്ഥകൾ കരാർ എഴുതുമ്പോൾ 
ഉൾപ്പെടുത്തേണ്ടതാണ്. 

1. ടെണ്ടർ ഫാറങ്ങൾ 2010 ഏപ്രിൽ 19 -ാം തീയതി 

തിങ്കളാഴ്ച രാവിലെ 10 .30 വരെ ഫാം ഓഫീസിൽനിന്നും 
5. കരാറുകാരൻ ഈ കാലയളവിൽ എല്ലാ തെങ്ങു 

വിൽക്കുന്നതാണ്. ടെണ്ടർ ഫാറത്തിന്1, 500 രൂപയും 
കളുടെയും മണ്ട് വ്യത്തിയാക്കുക യും മേപ്പടി 

വാറ്റ് 12 .5 % -ം ആയിരിക്കും. പൂരിപ്പിച്ച ടെണ്ടറുകൾ 
കാലയളവിൽ 45 ദിവസത്തെ ഇടവേളകളിൽ കുറയാതെ 

അന്നേദിവസം 11 മണിവരെ സ്വീകരിക്കുന്നതാണ്. 
വിളവെടുപ്പ് നടത്തേണ്ടതുമാണ്. 

അന്നേദിവസം 11. 30 മണിക്ക് അപ്പോൾ 
6. കരാർ കാലയളവിൽ തെങ്ങ് വിളവെടുപ്പ് നടത്തുന്ന 

ഹാജരുള്ളവരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
അവസരത്തിൽ ലഭിക്കുന്ന ഓല, കൊതുമ്പ്എന്നിവ 

സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കുന്നതാണ്. സീൽ 
കരാറുകാരന് അവകാശപ്പെട്ടതാണ്. എന്നാൽ, 

ചെയ്ത ടെണ്ടറിനോടൊപ്പം 1,000 രൂപ നിരതദ്രവ്യം 
വിളവെടുപ്പിന്റെ ഇടവേളകളിൽ വീഴുന്ന ഓല, 

അടയ്ക്കേണ്ടതാണ്. ലേലത്തിനും/ ടെണ്ടറിനും പ്രസ്തുത 
കൊതുമ്പ് എന്നിവ കരാറുകാരന് അവകാശം 

നിരതദ്രവ്യംതന്നെ മതിയാകുന്നതാണ്. 
ഉണ്ടായിരിക്കുന്നതല്ല. 
7, നാളീകേര വിളവെടുപ്പ്2011 മാർച്ച് മാസം 31 -ാം തീയതി 13 

തി 1 , 2. ടെണ്ടറിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
കഴിഞ്ഞിരിക്കേണ്ടതാണ്. ഇളംപ്രായത്തിലുള്ള കരിക്ക്, 

വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനു പുറമേ 
മൂപ്പെത്താത്ത നാളീകേരം എന്നിവ യാതൊരു കാരണ 

മൊത്തം ലേലത്തുകയുടെമൂന്നിൽ ഒരുഭാഗം (1/ 3 ) 
വശാലും ഇടാൻ പാടുള്ളതല്ല . മറിച്ച് ചെയ്യുന്നതായി 

അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം 
( ശദ്ധ യിൽപ്പെട്ടാൽ അത്രയും തേങ്ങ വല 

പസ്തുത വ്യക്തിയുടെ നിര തദ വ്യം 
വ്യവസ്ഥയ്ക്ക്പുറത്തുള്ളതായി കണക്കാക്കുകയും 

സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതായിരിക്കും. 
അതിന്റെ വില ഫാം നിര ക്ക നു സരിച്ച് ലേലക്കാ ര 

ടിയാളുടെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം 
നിൽനിന്നും വസൂലാക്കുന്നതുമായിരിക്കും. 

നടത്തുന്നതുമായിരിക്കും. 
പ്രത്യേക കാരണം കാണിക്കാതെതന്നെ ടെണ്ടർ/ ലേലം 
അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം ആഫീസർ/ 3. ടെണ്ടർ/ ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തി 
ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. 

നകം 50 രൂപ മുദ പ്പ ത ത്തിൽ കരാർ എഴുതി 
ക്വട്ടേഷൻ/ ലേല നട പടി ക ളിൽ ഫാം കൃഷി 

നൽകേണ്ടതും ലേല / ടെണ്ടർ തുകയുടെ 5 % തുക സെക്യൂ 
ആഫീസറുടെ തീരുമാനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്/ 

രിറ്റിയായും ലേലത്തുകയുടെമൂന്നിലൊരു ഭാഗം ( ) 
ആലപ്പുഴ പിൻ സിപ്പൽ കൃ ഷി ആ ഫീസറുടെ 

കഴിച്ച്, ബാക്കിയുള്ള മുഴുവൻ തുകയും 
അംഗീകാരത്തിന് വിധേയമായിരിക്കും. 

അടച്ച് ലേലക്കാരന്റെ സ്വന്തം ചെലവിലും ഉത്തരവാ 

ദിത്വത്തിലും വിളവെടുപ്പ് നടത്തേണ്ടതും വിളവെടുത്ത 
10. മറ്റെല്ലാ സർക്കാർ ലേലം/ ക്വട്ടേഷൻ വ്യവസ്ഥകൾ 

തേങ്ങ യുടെ എണ്ണം ഓഫീസിൽ അറിയിക്കേണ്ടതും 
ഇതിനും ബാധകമാണ്. 

അതിനുശേഷം ഫാമിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട 
11. ഫാമിൽ നിന്നുള്ള നിർദ്ദേശങ്ങ ൾക്ക് വിരുദ്ധമായി 

തുമാണ്. 
പ്രവർത്തിക്കുകയോ ഫാമിലെ വസ്തുവകകൾക്ക് 
ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ 

ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ/ ലേലം നടക്കുന്ന 
വരുത്തുകയോ ചെയ്താൽ ആയതിനുള്ള നഷ്ടം 

ദിവസം അവധിയായി പ്രഖ്യാപിച്ചാൽ തൊട്ടടുത്ത 
ലേലക്കാരനിൽനിന്ന് ഈടാക്കുന്നതാണ്. 

( പവർത്തിദിവസം ഇതേ സമയം ടെണ്ടർ / ലേലം 
12. പവർ ത്തിദിവസങ്ങളിൽ രാവിലെ 8 മണിമുതൽ 

നടത്തുന്നതാണ്. 
വൈകുന്നേരം 5 മണിവരെ മാത്രമേ വിളവെടുക്കാൻ 
അനുവദിക്കുകയുള്ളു. 

5. കരാറുകാരൻ ഈ കാലയളവിൽ എല്ലാ തെങ്ങു 

കളുടേയും മണ്ട വൃത്തിയാക്കുകയും ടി കാലയളവിൽ 
സംസ്ഥാന വിത്തുൽപാദന 

( ഒപ്പ്) 

45 ദിവസത്തെ ഇടവേളകളിൽ കുറയാതെ വിളവെടുപ്പ് 
കേന്ദ്രം, അറനൂറ്റിമംഗലം. 

കൃഷി ആഫീസർ. 


8 . 


9 . 


6th APRIL 2010] 


AGRICULTURE DEPARTMENT 


നടത്തേണ്ടതുമാണ്. 


6. തേങ്ങ വിളവെടുപ്പ് നിലവിലുള്ള തെങ്ങ് കയറ്റ 

തൊഴിലാളിയെക്കൊണ്ട് ചെയ്യിക്കേണ്ടതും അവർക്ക് 
തെങ്ങ് ഒന്നിന് 10 രൂപ പ്രകാരം നൽകേണ്ടതുമാണ്. 
ടി വ്യവസ്ഥകൾ കരാർ എഴുതുമ്പോൾ 
ഉൾപ്പെടുത്തേണ്ടതാണ്. 


അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം സൂപ്രണ്ട്, 

ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് ഉണ്ടായിരിക്കുന്നതാണ്. 
- 9. മറ്റെല്ലാ സർക്കാർ ടെണ്ടർ/ ക്വട്ടേഷൻ വ്യവസ്ഥകൾ 

ഇതിനും ബാധകമാണ്. 
10. ടെണ്ടർ/ ലേല നട പടി ക ളിൽ ഫാം സൂപ്രണ്ടിന്റെ 
തീരു മാനം/ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്/ ആലപ്പുഴ 
പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായിരിക്കും. 
11. ഫാമിൽനിന്നുള്ള നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

പ്രവർത്തിക്കുകയോ ഫാമിലെ വസ് വകകൾക്ക് 
ഏതെങ്കിലും തരത്തിലുള്ള നാശ നഷ്ടങ്ങൾ 
വരുത്തുകയോ ചെയ്താൽ ആയതിനുള്ള നഷ്ടം 
ലേലക്കാരനിൽനിന്ന് ഈടാക്കുന്നതാണ്. 


- നാളീകേര വിളവെടുപ്പ്2011 മാർച്ച് മാസം 31 -ാം തീയതി 
കഴിഞ്ഞിരിക്കേണ്ടതാണ്. ഇളം പ്രായത്തിലുള്ള കരിക്ക്, 
മൂപ്പെത്താത്ത നാളീകേരം എന്നിവ യാതൊരു കാരണ 
വശാലും ഇടാൻ പാടുള്ളതല്ല. മറിച്ച് ചെയ്യുന്നതായി 
ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും തേങ്ങ ലേലവ്യവസ്ഥയ്ക്ക് 
പുറത്തുള്ളതായി കണക്കാക്കുകയും അതിന്റെ വില 
ഫാം നിര ക്ക നു സ രിച്ച് ലേല ക്കാ ര നിൽ നിന്നും 
വസൂലാക്കുന്നതുമായിരിക്കും. 


- (പവർത്തി ദിവസങ്ങളിൽ രാവിലെ 8 മണിമുതൽ 

വൈകുന്നേരം 5 മണിവരെ മാത്രമേ വിളവെടുപ്പ് 
നടത്താൻ അനുവദിക്കുകയുള്ളു. 


8. പ്രത്യേക കാരണം കാണിക്കാതെതന്നെ ടെണ്ടർ / ലേലം 


ജില്ലാ കൃഷിത്തോട്ടം, 
മാവേലിക്കര. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


